L . A . Notifications and Declarations 

ERNAKULAM DISTRICT 


1961 - ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ളഖണ്ഡങ്ങൾ 
പകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ആയതിന്റെ 
ചെലവ് ആക്ടിലും അ തുപകാരമുണ്ടാക്കിയിട്ടുള്ള 
ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതു പോലെ വീഴ്ച ച 
വരുത്തിയിട്ടുള്ളവരിൽ നിന്നും വസൂലാക്കാവുന്നതുമാണ്. 

-- ഭൂമിയുടെ വിശദ വിവരങ്ങൾ 
താലൂക്ക് ആലുവ. 

വില്ലേജ്- ചൂർണ്ണിക്കര. 
ബ്ലോക്ക് 34 . 
സർവെ നമ്പർ - - 232/ 3 , 25 / 5. 


നമ്പർ എ2- 693 / 2015 . 


2016 ജൂ 


ലൈ 14 . 


- ( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ 

-- എൽ. എ . നമ്പർ- 2, 
കൊച്ചി മെട്രോ റെയിൽ പ്രോജക്ട്, 

കാക്കനാട്. 


താലൂക്കാഫീസ്, 
ആലുവ. 


THRISSUR DISTRICT 


താഴെപ്പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമിയുടെ 
സർവെ നട ത്ത ണ മെന്ന് ഗവൺമെന്റ് നിർ ദ്ദേ ശിച്ചി രി 
ക്കുകയാൽ ഈ വില്ലേജിൽ സർവെ പ്രവർത്തനങ്ങൾ വേഗം 
തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപ്പറയുന്ന സർവെ നമ്പരുകൾ അതിർത്തി തിരിച്ച് 
സർ ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 (1 ) -ാം വകുപ്പ് 
പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അതിനോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും 
നേരിട്ടോ ഏജന്റ് മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 
സർവെയറുടെ അടുത്ത്ഹാജരാകുന്നതിനും അതിരു കൾ 
കാണിച്ചു കൊ ടു ക്കു ന്ന തിനും അ തി നോട് ബന്ധ പ്പെട്ട 
വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

പ്രസ്തുത ആക്ടിലെ 6 (2 ) എന്ന വകുപ്പ് പ്രകാരം 
ഈ പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക 
പ്പെടുന്നതാണ്. 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


നമ്പർ എ2- 46 / 2006 . 

2016 ജൂൺ 24. 
- താഴെപ്പറയുന്ന പദേ ശ ങ്ങ ളിലെ സർവ്വ 
ഇപ്പോൾ പൂർത്തി യാ യി രിക്കു ന്ന തായി 1961 - ലെ 

കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ ( 1961- ലെ 37 -ാം ആക്ട്) 13 -ാം വകുപ്പ് 
പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


പ്രസ്തുത ആക്റ്റിലെ 6 ( 3) എന്ന വകുപ്പ് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും - 


പ സ്തുത ആക്ടിലെ 14 -ാം വകു പ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ 
ഡികിമൂലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർ 
ഭേദ ഗതി ചെയ്യപ്പെ ടു ന്നില്ലെ ങ്കിൽ ഈ സർവെ 
റിക്കാർഡ്, അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടു 
ത്തുകയും ചെയ്തിട്ടുള്ള അ തി രു കൾ 
ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമറ്റ തെളിവായിരിക്കു 
ന്നതാണ്. 


( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങ ളോ കുറ്റിക്കാടുകളോ വേലികളോ 
നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മറ്റ് 
തടസ്സങ്ങ ളോ 15 ദിവസത്തിനകം മുറിച്ചു 
കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണ 
മെന്നും; 


പദേശത്തിന്റെ വിവരങ്ങൾ 


- ജില്ല - തൃശ്ശൂർ. 
താലൂക്ക് ചാലക്കുടി. വില്ലേജ്- മുരിങ്ങൂർ തെക്കുമുറി. 

പൂർത്തിയാക്കിയ ഫീൽഡ് നമ്പരുകൾ 


119 / 4 


( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 
നിയോഗിച്ച് അതാത് സമയം ആവശ്യമാ 
യേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 


119 


5 


120 


121 


4 /18 


8/19 - 11 /20 


( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ 

നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത 
ആക് ടോ അ തുപകാരം ഉണ്ടാക്കിയിട്ടുള്ള 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 
സഹായങ്ങൾ സർവെയർക്ക് നൽകണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


സ്പെഷ്യൽ തഹശീൽദാരുടെ 
കാര്യാലയം (എൽ. എ .), 
തൃശ്ശൂർ കോർപ്പറേഷൻ, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ, 

(എൽ. എ .). 


Gaz . No. 31/2016 /DTP (CLR ) 


201 


MALAPPURAM DISTRICT 


NOTICE 


UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT , 1961 


No. H2 - 2803/ 2015 . 

4th July 2016 . 
The subjoined statement is an extract from the Survey Field Registers giving particulars of the land registered and 
surveyed in the name of concerned . Appeal if any, against the survey should be presented within three months from the 

is notice to the officer in -charge of the survey whose headquarters are at Kondotty. 
Field maps may be obtained on application and on payment of the fees prescribed from time to time. 


SCHEDULE 


District - Malappuram . 


Taluk — Kondotty. 


Village — Kondotty . 


As per Revenue Records 


As now surveyed 


Remarks 


Initial Survey / 

Re- Survey / 
Revision Survey 
Survey Sub 
field No. Division 


Survey Sub Area in 
field No . Division Hectares 


Survey 
field 
No. 


Sub Area in 
Division Hectares 

No. 


No. 


No . 


20 


7 


20 


7 


0 .0900 


20 


7 


0 .0540 
0 .0360 


ml. od . 0100 
പള്ളിയാളിത്തൊടിക 
കുഞ്ഞിൻ മകൻ 
1. Bomoš , 

പൊയിലി അബ്ദുള്ളക്കുട്ടി 
മകൾ 
2. N Ols , 
momlo amnios , 
000908 1 . 63 . 


0 .0900 


(Sd .) 
Additional Tahsildar. 


Taluk Office , Kondotty . 


Gaz. No. 31/2016 /DTP (CLR ) S- 11. 


202 


